GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4355 


Chengannur Taluk 


പരസ്യം 


നമ്പർ സി8-1698 2020. 


2020 മേയ് 21. 


പരേതന്റെ പേരിലുള്ള അപകടമരണ നഷ്ടപരിഹാര തുക 
ലഭിക്കുന്നതിനായി എം . എ . സി. റ്റി. യിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും മുകളിൽ പറഞ്ഞ മൂന്നുപേരും 
ആണ്പരേതന്റെ നിയ മാ നു സ ത അ വ കാ ശി കളെന്ന് 
തെളി യി രു ന്ന ഒ രു സർട്ടി ഫിക്കറ്റ് നൽ കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യ 
തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. തപാൽമാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


അവ കാശ 


ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ വില്ലേജിൽ കുട്ടമ്പേരൂർ 
മുറിയിൽ നാലുപുരയ്ക്കൽ വീട്ടിൽ കെ . സോമശേഖരൻനായർ, 
ഉഷ എസ്. നായർ എന്നിവർ യഥാക്രമം 2-2-2020, 20-3-2003 
എന്നീ തീയതികളിൽ മരിച്ചു പോയെന്നും ടിയാളുകളുടെ 
പേരിലുള്ള വിവിധ ആ വ ശ്യ ത്തിനായുള്ള 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതരുടെ മകൻ ടിയിൽ 
അ ശ്വൻ കു മാർ, എസ്. സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
മാന്നാർ വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാളുകൾ യഥാക്രമം 2-2-2020, 20-3-2003 എന്നീ തീയതി 
കളിൽ മരിച്ചുപോയതാണെന്നും പരേതരുടെ അവകാശിയായി 
താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


താലൂക്കാഫീസ്, 
മാവേലിക്കര. 


( ഒപ്പ്) 
തഹശീൽദാർ. 


KOTTAYAM DISTRICT 


Meenachil Taluk 


പേര് 


പരേതരുമായുള്ള വയസ് 


പരസ്യം 


ബന്ധം 


അശ്വൻ കുമാർ, എസ്. 


മകൻ 


34 


നമ്പർ സി2-6698 2020. 

2020 മാർച്ച് 16 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മീനച്ചിൽ 
വില്ലേ ജിൽ കടപ്പാട്ടൂർ കര യിൽ ചെറു കരയിൽ വീട്ടിൽ 
പി . എം . സാ മ ൻ നായർ 

എന്ന യാൾ 

4- 8 - 2019 - ൽ 
മ ര ണ മ ടഞ്ഞിട്ടു ള്ള താണ്. വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ മീനച്ചിൽ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് 
താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും 
ടി പരേതർക്ക് അവിവാഹിതരായ സഹോദര 

രങ്ങളില്ലാത്തതിനാലും 
ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന്1 -ാം കക്ഷിഅശ്വിൻ കുമാർ, എസ്. 

പരേതരുടെ അവ കാശിയെന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ആണ് 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


താലൂക്കാഫീസ്, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


1 


ഭാര്യ 


62 


2 


പി . എൻ. രാധാമണി 
വിവേക്, എസ്. 
ആരതി, എസ്. 


മകൻ 


30 


3 


മകൾ 


22 


Mavelikkara Taluk 


പരസ്യം 


നമ്പർ സി1-3122 12020. 

2020 മാർച്ച് 18. 
മാവേലിക്കര താലൂക്കിൽ തൃപ്പെരു തുറ വില്ലേജിൽ 
പടി ഞഞ്ഞാ റെ വഴി മുറിയിൽ പാഞ്ഞാ ടേരിൽ വീട്ടിൽ 
സ്മിനുമോൻ, ആർ. 27-12-2018 - ൽ മരിച്ചുപോയിട്ടുളളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ഭരണിക്കാവ് വില്ലേജിൽ കട്ടച്ചിറ 
മുറിയിൽ തിരുവാതിര വീട്ടിൽ രഹാന, എസ്. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിൻമേൽ ഭരണിക്കാവ് വില്ലേജാഫീസർ മുഖേന 
വിചാരണ നടത്തി 

രേഖ കൾ 
പരിശോധിച്ചതിൽ നിന്നും പരേത ന്റെ നിയ മ പ ര മാ യ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 


ആയ തി നാൽ ടി ആവ ശ്യ ത്തിലേക്കുള്ളപരേതന്റെ 
നിയ മാ നു സ ത 

അ വ കാ ശി കൾ മേൽ വിവ രിച്ച വർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കുശേഷവും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 


(2 ) 


അവ ക ാ ശ 


വ രു ത്തിയ 


പേര് 


ആ ർ . 


F 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ സി2-6550 2020 . 

2020 മാർച്ച് 16. 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പുലിയന്നൂർ 
വില്ലേ ജിൽ അരു ണാ പുരം കര യിൽ വൃന്ദാവൻ വീട്ടിൽ 
ക ന ക വ ല്ലി , റ്റി . 

എന്ന വർ 13 - 2 - 2019 - ൽ 
മരണമടഞ്ഞിട്ടു ള്ള താണ്. വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ പുലിയന്നൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതക്ക് 
താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


1 


ഭാര്യ 


34 


രഹാന , എസ്. 
അഭിൻ, എസ്. 


2 


മകൻ ( മൈനർ) 


9 


3 


വിജയമ്മ 


മാതാവ് 


60 


229 


